Government of Kerala 
കേരള സർക്കാർ 

2011 


Reg . No. രജി. നമ്പർ 
KL / TV ( N ) /12/ 2009 - 2011 


सत्यमेव जयते 


കൾ 
GOVERNN 


രള സർക്ക 


ാർ 


MENT OF 


KERALA 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


Vol. LVI 


| | 


No . 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


2nd August 2011 

2011 ആഗസ്റ്റ് 2 
11th Sravana 1933 
1933 ശ്രാവണം 11 


വാല്യം 56 


നമ്പർ 


PART III 
Stores Purchase 


Technical Education Department 
SHORT RE -TENDER NOTICE 

No. 2/ 2010 - 11 ) 


- (1) 
No . B - 91/ 2011. 

| 1st July 2011 . 
Sealed competitive tenders are invited for the supply 
of equipments to General Workshop of IPT & Govern - 
ment Polytechnic College , Shoranur. 

Tenders should be addressed to the Principal, IPT & 
Government Polytechnic College , Shoranur in a sealed 
cover with supercription as Tender No. 2 / 10 - 11 for the 
supply of equipments to General Workshop. 

Prescribed tender form can be obtained from the of 
fice of the Principal, IPT & Government Polytechnic 
Shoranur on remittance of . 312 (cost of tender 300 
+ 4 % Vat ), Those who wish to obtain Tender by post, 
postage of | 40 should be paid by money order ( Total 
- 312 + 40 = 352 ). Duplicate copies of tender form can 
be obtained on payment of ` 150 + 4 % Vat i.e. - 156. 
The cost of tender forms will not be refunded in any 
case . Tender forms are not transferable . 

The last date and time for the sale of tender form is 
28 - 9- 2011 , 3 p . m . and the last date of receipt of tender is 
upto 4 p . m . on 28 - 9 - 2011. The tender received with in 


the date and time specified above will be opended at 
11 a . m . on 29- 9- 2011 in the presence of tenderers or their 
authorised persons. Tenders not in the prescribed form , 
and received after the date and time stipulated above and 
with out stipulating the firmness period , and with price 
variation clause and or subject to prior sale condition are 
liable to be rejected . Other details can be had from the 
office of the undersigned on all working days. 

- ഷാ റ ണൂർ ഐ . പി . റ്റി . ആന്റ് ഗവൺമെന്റ് 
-- പോളിടെക്നിക് കോളേജിലെ ജനറൽ വർക്ക്ഷോപ്പിലേക്ക് 

ആ വ ശ്യമുള്ള ഉപ ക ര ണ ങ്ങൾ വിതരണം ചെയ്യു ന്ന തിന് 
മുദവെച്ച മത്സര സ്വഭാ വമുള്ള ദർഘാ സു കൾ 
ക്ഷണിക്കുന്നു . 

ദർഘാസുകൾ അടക്കം ചെയ്യുന്ന ലക്കോട്ടിന് പുറത്ത് 
"" പിൻ സി പ്പാൾ, ഐ . പി . റ്റി ., ആന്റ് ഗവൺമെന്റ് 

പോളിടെക്നിക് കോളേജ്, ഷൊറണൂർ, പാലക്കാട് ജില്ല ” എന്ന 
വിലാസം രേഖപ്പെടുത്തേണ്ടതും " ദർഘാസ് നമ്പർ 21/ 2010 - 11 
ജനറൽ വർക്ക്ഷോപ്പിലേക്കുള്ള ഉപകരണങ്ങൾ വിതരണം 
ചെയ്യുന്നതിനുള്ള ദർഘാസ് എന്ന്ലക്കോട്ടിന് മുകളിലായി 
മുദ്രാങ്കിതം ചെയ്യേണ്ടതുമാണ്. 


SL. 


File No. 


Tender No . and Description 


- No, 


- 


2 


3 


നിശ്ചിത ഫാറത്തിലുള്ള ദർഘാസുകൾ - 300 + 
വില്പന നികുതി 4 % ഉൾപ്പെടെ 312 നിരക്കിൽ 
നേരിട്ട് അടച്ചോ - 312 + 40 അയച്ച് തപാൽ മാർഗ്ഗമോ 
വാങ്ങാവുന്നതും ഇരട്ടിപ്പു ആവശ്യമുള്ളവർ - 156 കൂടി 
അടയ്ക്കേണ്ടതും ആണ്. ദർഘാസ് ഫാറത്തിന്റെ വില 
യാതൊരു കാര ണ വ ശാലും മടക്കി നൽകു ന്ന ത ല്ല . 
ദർഘാസുകൾ കൈമാറ്റം ചെയ്യുവാൻ പാടുള്ളതല്ല. 

ദർഘാസുകൾ ഈ കാര്യാലയത്തിൽ നിന്നും 26 - 9 - 2011 
ഉച്ചയ്ക്ക് 3 മണിവരെ വാങ്ങാവുന്നതും 28 - 9 - 2011, 4 മണി 
വരെ സ്വീകരിക്കു ന്നതും ആയിരിക്കും. മേൽകാണിച്ച 
തീയതിയിലും സമയത്തിനുള്ളിലും സ്വീകരിക്കപ്പെടുന്ന ദർഘാ 
സു കൾ 29 - 9 - 2011 രാവിലെ 11 മണിക്ക് ഹാജരുള്ള 
ദർഘാസുകാരുടെയോ അധികാരപ്പെടുത്തുന്നവരുടേയോ സാന്നി 
ദ്ധ്യത്തിൽ തുറക്കുന്നതുമായിരിക്കും. 

നിശ്ചിത ഫോറത്തിലല്ലാത്തതും നിശ്ചിത തീയതിക്കും 
സമയത്തിനുള്ളിലല്ലാതെയും ലഭിക്കുന്ന ദർഘാസുകളും വില 
ഉറപ്പ് കാലാവധിയില്ലാത്തതും വില വ്യതിയാനങ്ങളുള്ളതുമായ 
ദർഘാസുകൾ യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല . 
കൂടുതൽ വിവരങ്ങൾ ഈ കാര്യാലയത്തിൽ നിന്നും അറി 
യാവുന്നതാണ്. 


- 


4 


| 5 


D1-2788/2011 1/ 2011- 12 - Purchase of CROs, 

Trainers, Function Generators , 

IC testers etc . 
D1- 2799/2011 2 / 2011- 12 - Purchase of 52 

port switch 
D1-2861/2011 3/2011 -12 - Tools for Mechanical 

Engineering Department 
D1- 3198/2011 4/2011-12 - Equipment of 

Mechanical Engineering 

Department 
D1- 3197/2011 5/ 2011 - 12 - Consumbles for 

Mechanical Department 
| D1-2789/2011 6 / 2 0 1 1 - 1 2 - Co n su m ble s 

for Wiring work benches 
D1- 2790/2011 7 / 2011- 12 — Purchase of PA 

system 
D1-2794/2011 8/ 2011- 12 - Purchase of ICs, 

compornent organizers and 

boards 
D1-2893/2011 9/2011 -12 - 20 Nos. of Desk 

top PC 
D1-3141/2011 10 /2011 - 12 — Purchase of colour 

over paper 


| 7 


LIST OF EQUIPMENTS 


Particulars 


Quantity 


- 


8 


| No. 


1 
2 


Steel Rule 30cm 
Try Squire - 6 " 


10 Nos. 
10 ,, 


- 9 


| 10 


1 Set 


2 ,, 


10 Nos. 


3 
4 
5 
6 
7 
8 


15 ,, 


Drill Bit (2 mm - 12 mm ) 
Welding goggles 
Hand saw - 18 " 

Wooden mallet - 3 " 
Carpoenter s bench vice - 10 " 
Bench vice - 6 " 
Portable Drilling Machine 
Pistol type — 6 mm 
Single phase pipe cutter - 14 " cutter 
Welding set single phase -oil cooled 
cable - 10 m 
Electrode holder - 2 Nos. 


1 No . 
1 ,, 


10 


| 1 ,, 


Earnest Money Deposit — 1 % of quoted value (only 
by means of Demand Draft from a Nationalised Bank ). 
Price of tender form (including sales tax): 

Original — 1, 200 + 4.4 % . tax for Sl. No. 1 and 
- 1 , 500 + 4. 4 % , tax for Sl. No . 2 and - 400 + 4. 4 %. 
tax for Sl. Nos. 3 , 5, 8 and < 1, 000 + 4 .4 % . tax for Sl. 
No. 4, and S 300 + 4 . 4 %. tax for Sl. Nos. 6, 10 and S 
800 + 4 . 4 %, tax for Sl. No. 7 and S 1 ,300 + 4 . 4 %, tax for 
Sl. No . 9 . 
- Duplicate - > 600 + 4 . 4 % tax for Sl. No. 1 and 

- 800 + 4 . 4 % , tax for Sl . No. 2 and - 200 + 4. 4 % 
| tax for Sl. No . 3 , 5, 8 and S 500 + 4 . 4 % , tax for Sl. No . 

4 and S 150 + 4. 4 %, tax for Sl. Nos. 6, 10 and - 400 
+ 4. 4 % . tax for Sl. No . 7 and - 700 + 4. 4 % , tax for 
Sl. No. 9. 

Last date and time of issue of tender 
18 - 8- 2011 , 2 p , m . 

Last date and time of receipt of tender 
18- 8- 2011, 4 p . m . 

Date and time of opening of tender 
19 - 8-2011 , 11 a. m . 


Earth Clamp — 2 Nos. 


Office of the Principal, 
Institute of Printing Technology and 
Govt. Politechnic College , 
Shoranur. 


( Sd.) 
Principal. 


SHORT TENDER NOTICES 


No. D1/2788/2011. 

7th July 2011. 
Sealed and competitive tenders are invited for the 
purchase Stores of various Department of Government 
Engineering College, Sreekrishnapuram , Palakkad . 


ernment 


Interested tenders may obtian the requiste non 
transferable tender forms separately for each tenders from 
the Principal, Government Engineering College , 
Sreekrishnapuram , Mannapatta , P. O ., Palakkad -678 633 on 
payment of the value noted against each by cash by 
money order (postage charge - 40 extra ). The cost of 
the tender forms will be accepted by means of cash or by 
money order only. The tender forms should be 
accompanied by an agreement executed in Kerala 
Government Stamp Paper worth - 100 . 

Tenders should be clearly superscribed with the 
description and Tender No . and the same will be opened 
on the specified date and time in the presence of such 
tenderers or their authorized representatives. If any of the 
dates mentioned above , declared a holiday , next working 
day will be the date for issue/ receipt /opening of tender. 
The final acceptance of the tender rests entirely with the 
Government who do not bind themselves to accept the 
lowest or any other tender. 

Visit www . gecskp .ac. in for detailed specification . 

ശ്രീകൃ ഷ് ണ പ രം സർക്കാർ എഞ്ചി നീ യ റിംഗ് 
കോളേജിലെ വിവിധ വകുപ്പുകളിലേക്ക് ആവശ്യമായ താഴെ 
പറയുന്ന സാധ ന സാമഗ്രികൾ വിതരണം ചെയ്യു ന്ന തിന് 
മത്സരാടി സ്ഥാനത്തിൽ മുദ്രവച്ച ദർഘാസുകൾ ക്ഷണി 
ക്കുന്നു . 


ദർഘാസ് ഫോറത്തിന്റെ വില ( നികുതിയടക്കം) : 

- അസ്സൽ കമനമ്പർ 1- ന് - 1, 200 + 4.4 % ടാക്സ് , 
ക്രമനമ്പർ 2 - ന് - 1,500 + 4. 4 % ടാക്സസ്, ക്രമനമ്പർ 3, 5, 8 
ഇവയ്ക്ക് - 1400 + 4.4 % ടാക്സ് , ക്രമനമ്പർ 4 - ന് - 1, 000 + 
- 4.4 % ടാക്സ് , ക്രമനമ്പർ 6- നും , 10 - നും - 300 + 4.4 % ടാക്സ് , 

ക്രമനമ്പർ 7 - ന് - 800 + 4.4 % ടാക്സസ്, കമനമ്പർ 9 - ന് 
1,300 + 4.4 % ടാക്സ് . 

പകർപ്പ് - കമ ന മ്പർ 1- ന് - 600 + 4.4 % ടാക്സ് , 
ക്രമനമ്പർ 2 - ന് - 600 + 4.4 % ടാക്സ് , ക്രമനമ്പർ 3, 5, 8 
ഇവയ്ക്ക് - 200 + 4.4 % ടാക്സ് , ക്രമനമ്പർ 14 - ന് - 500 + 
4. 4 % ടാക്സ് , ക്രമനമ്പർ 6- നും , 10 - നും - 150 + 4.4 % ടാക്സ് , 
ക്രമനമ്പർ 7 - ന് - 400 + 4.4 % ടാക്സ് , ക്രമനമ്പർ 9 - ന് - 700 
+ 4.4 % ടാക്സ് . 


ടെണ്ടർ നമ്പരും വിവരണവും 


ക്രമ ഫയൽ 
നമ്പർ നമ്പർ 


- 1 


ഡി1/ 2788 / 2011 


ദർഘാസ് വിതരണം ചെയ്യുന്ന അവസാന തീയതിയും 
സമയവും - 18 - 8 -2011, 2 മണി. 

ദർഘാസുകൾ സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും 18 - 8-2011, 4 മണി. 

ദർഘാസുകൾ തുറക്കുന്ന തീയതിയും സമയവും 
19 - 8 - 2011, 11 മണി. 

- താൽ പ ര്യ മു ള്ള വർക്ക് കൈമാറ്റം ചെയ്യാ നാ വാത്ത 
ദർഘാസുകൾ ഓരോന്നിനും പ്രത്യേകം പ്രിൻസിപ്പാൾ, 
സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജ്, ശ്രീകൃഷ്ണപുരം, 
മണ്ണംമ്പറ്റ പോസ്റ്റ്, പാലക്കാട്- 678 633 എന്ന വിലാസത്തിൽ 

നേരിട്ട് പണം അടച്ചോ മണിയോർഡർ മുഖേനയോ മാത്രം 
ദർഘാസ് ലഭിക്കുന്നതാണ് (തപാൽ കൂലി - 40 പ്രത്യേകം). 
- നിരതദ്രവ്യം ദേശസാൽകൃത ബാങ്കിൽ നിന്നുള്ള ഡിമാന്റ് 

ഡാഫ്റ്റായി എസ്. ബി . റ്റി . ശ്രീകൃഷ്ണപുരം ശാഖയിൽ 
മാറാ വുന്ന തരത്തിൽ പിൻ സി പ്പാൾ, സർക്കാർ 
എഞ്ചിനീയറിംഗ് കോളേജ്, ശ്രീകൃഷ്ണപുരം എന്ന പേരിൽ 
സമർപ്പിക്കേണ്ടതാണ്. - 100 കേരള സർക്കാർ മുദ്രപ്പത്രത്തിൽ 
തയ്യാറാക്കിയിട്ടുള്ള സമ്മതപത്രം ദർഘാസിനോടൊപ്പം സമർപ്പി 

ക്കേ ണ്ട താ ണ് . വൈകി കിട്ടുന്ന ദർഘാ സു കൾ 
പരിഗണിക്കുന്നതല്ല. ദർഘാസുകൾ നിശ്ചിത സമയത്തും 
തീയതിയിലും തദവസരത്തിൽ സാന്നിദ്ധ്യമുള്ള ദർഘാസു 
കാരുടെ മുമ്പിൽ വച്ച് തുറക്കുന്നതാണ്. നിരതദ്രവ്യവും സമ്മ 
തപ്രതവും ഇല്ലാത്ത ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല. മുക 
ളിൽ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും തീയതികളിൽ അവധി 
പ്രഖ്യാപിക്കുകയാണെങ്കിൽ തൊട്ടടുത്ത ദിവസം ദർഘാസുകൾ 
വിതരണം ചെയ്യുന്നതും, സ്വീകരിക്കുന്നതും, തുറക്കുന്നതുമായി 
രിക്കും. 

- വിശ ദ വി വ ര ങ്ങ ൾക്ക് WWW. g ecskp . ac .in എന്ന 
- വെബ്സൈറ്റ് സന്ദർശിക്കു . 


2 


- ഡി1/ 2799 / 2011 


ഡി1/ 2861 / 2011 


4 


ഡി1/ 3198 / 2011 


- 5 


1/ 2011 - 12 - സി . ആർ. ഒ., ട്രെയിനി 
യേ ഴ് സ്, ഫം ഷൻ ജന റേ റ്റർ, 
ഐ . സി. ടെസ്റ്റർ മുതലായവ 
2/ 2011-12 - 52 പോർട്ട് സ്വിച്ച് 
3/ 2011 -12 - മെക്കാനിക്കൽ 
ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ടൂൾസ് 
4/2011 - 12 - മെക്കാനിക്കൽ 
ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ഉപകര 
ണങ്ങൾ 
5 / 2011 - 12 - മെക്കാനിക്കൽ 
ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള 
കൺസ്യൂമബിൾസ് 
6 / 2 011 - 12 - വർക്ക് ബഞ്ച് 
വയറിംഗ് ചെയ്യുന്നതിനുള്ള 

സാധന സാമഗ്രികൾ 
| 7/ 2011-12 - പി . എ . സിസ്റ്റം 
8/201712 - ഐ സികൾ, കമ്പോണന്റ് 
ഓർഗനൈസർ, ബോർഡുകൾ 
9/ 2011-12 - ഇരുപത് ഡസക്ക് 
ടോപ്പ് കമ്പ്യൂട്ടറുകൾ 
10 / 2011 - 12 - കെളർ ഓവ് പേപ്പർ 


ഡി1 / 3197/ 2011 - 


6 


ഡി1/ 2789 / 2011 


ഡി1 /2790/ 2011 
-- ഡി1/2794 /2011 


- 9 


ഡി1/ 2893 / 2011 


- 10 


ഡി1 /3141/2011 


Office of the Principal, 
Government Engineering College, 
Sreekrishnapuram , 
Mannampatta P . O ., 
Palakkad- 678 633 . 


നിരതദ്രവ്യം- -ഉദ്ദേശിച്ച നിരക്കിന്റെ ഒരു ശതമാനം ( ദേശാ 
സാൽകൃത ബാങ്കിൽ മാറാവുന്ന ഡ്രാഫ്റ്റായി മാത്രം). 


(Sd.) 
Principal. 


SHORT RE - TENDER NOTICES 


No. A4/1581 / 2010 . 


1st July 2011 . 


Sealed tenders are invited from reputed firms for the supply of equipments for Mechanical Engineering 
Department to Government Polytechnice College, Meenangadi lab of Mechanical Department of Government Polytechnic 
College, Meenangadi. The tenders should be superscribed with tender for equipments to Mechanical Engineering Depart 
ment. 

Cost of tender form - > 619 . 
Last date and time of sale of tenders — 16 - 8 - 2011, 11 a . m . 
Due date 16- 8 -2011, 1 p . m . 


Date and time of opening of tender - 16- 8- 2011 , 3 p . m . 

The tender form may be had from the office of the undersigned Officer during the working hours. The tenders 
should be accompained with 1 % of E . M. D . of the total cost and an agreement in Kerala Stamp Paper worthy 
- 100 . The late and incomplete tenders will not be accepted. The detaild list of the items may be had along with the 
tender forms. Those who wished to have the tenders through Registered Post they should send M . 0 . of - 36 to the 
undersigned . 

- മീനങ്ങാടി ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിലേക്ക് താഴെ പറയുന്ന സാധനങ്ങൾ വിതരണം ചെയ്യുന്നതിന് മുദ്രവച്ച 
കവറിൽ ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . കവറിനു പുറത്ത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലേക്ക് ആവശ്യമുള്ള 
സാധനങ്ങൾ എന്ന തലവാചകം പ്രത്യേകം രേഖപ്പെടുത്തേണ്ടതാണ്. 

ടെണ്ടർ ഫോറത്തിന്റെ വില : 6:19. 


ദർഘാസ് വിൽക്കുന്ന അവസാന തീയതിയും സമയവും 16 - 8 - 2011, 11 മണി. 
ടെണ്ടർ ലഭിക്കേണ്ട അവസാന തീയതിയും സമയവും 16 - 8 - 2011, 1 മണി. 
ടെണ്ടർ തുറക്കുന്ന തീയതിയും സമയവും - 16- 8- 2011, 3 മണി. 

ടെണ്ടർ ഫോമു കൾ മീന അങ്ങാടി ഗവൺമെന്റ് പോളി ടെ ക് നിക് കോളേജ് ഓഫീസിൽ നിന്നും പവ്യത്തി 
സമയങ്ങളിൽ - 619 നേരിട്ട് അടച്ചോ - 655 മണിയോർഡർ അയച്ചാൽ രജിസ്ട്രേഡ് തപാലിലോ കൈപ്പറ്റാവുന്നതാണ്. ടെണ്ട 
റിനൊപ്പം മൊത്തം സംഖ്യയുടെ 1 % നിരതദ്രവ്യമായും കേരള ഗവൺമെന്റിന്റെ - 100 വിലയുള്ളമുദ്രപ്പത്രത്തിൽ എഗ്രിമെന്റും 
സമർപ്പിക്കേണ്ടതാണ്. അപൂർണവും വൈകികിട്ടിയതുമായ ടെണ്ടറുകൾ യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല . ഇനങ്ങളെക്കു 
റിച്ചുള്ള വിശദ വിവരങ്ങൾ ടെണ്ടർ ഫോമിനൊപ്പം നൽകുന്നതാണ്. 


Name of Item. 


Specifications 


| Sl . 
No 


Quantity 
required 


(1 ) 


- ( 2) 


( 3 ) 


1 


Engine 


1 


Loading Device 


Four Cylinder 

Four Stroke 
Vertical Diesel 

Engine Test Rig 
sufficient to 
detrmine BHP 

SFC , Air fuel 
ratio , Volumetric 

efficency and 
Heat balance 

sheet at different 
loads and speed 


Air Intake 
Measurement 


Fuel Intake 
Measurement 
Temperature 
Measurement 


Brand new . 20 bhp , 3000 rpm , 4 stroke , 4 
cylindrical, water cooled, provision for self 
starting cutoff ignition to Morse test 
Cast iron break drum with screw rod spring 
balance , weights etc . 
air tanl of size 50 MM X 50 MM X 50 MM and 
fitted with on orifice plate . The differential 
pressure measured using a manometer. 
It consists of a fuel tank , 3 way cock a burette 
and a stopwatch . 
Exhaust gas temperature measured using 
thermocuple sensor with digital temperature 
indicator. 
One experimental type single stage reciprocating , 
Air compressor suitable for a pressure of 7 Kg/ 
centimeter square and having displacement of 
0 . 15 cubimeter per minute driven by a squirrel 


Compressor & 
Motor 


Air Compressor 
Test Ring 
( Experimental 
Type) 


(1) 


(2 ) 


( 3) 


( 4 ) 


cage induction motor of 2 HP. motor provided with 
suitable starter and switch . 
The equipment is complete with the following 
standard accessories. 
1 . Pressure Gauge 
2 . Preasure Safety Valve 
3 . One Non return Valve 
4 . Reciever with a drain cock and automatic 

pressure switch 5 starter 
3 . Phase 250 revolution /kWh. 


Energy Meter 


No.A4/ 1583 / 2010 . 

1st July 2011 . 
Sealed tenders are invited from the reputed firms for the supply of equipments to Genaral Section to 
Government Polytechnice College , Meenangadi lab of Genaral Section of Government Polytechnic College, Meenangadi. 
for requirement 2010 -2011 . The tenders should be superscribed with tender for equipments to Genaral Department. 

Cost of tender form — " 450 . 
Last date and time of sale of tender form — 16 -8 -2011 , 11 a. m . 
Due date and time of receipt of tender - 16 - 8- 2011 , 1 p. m . 
Date and time of opening of tender - 16 - 8 - 2011 , 3 p . m . 

The tender form may be had from the office of the undersigned Officer during the working hours . The tenders 
should be accompained with 1 % of E . M . D . of the total cost and an agreement in Kerala Stamp Paper 
worth · 100 . The late and incomplete tenders will not be accepted . The detailed list of the items be had along with the 
tender forms. Those who wised to have the tenders through Registered Post they should send M . O . of - 36 to the 
undersigned. 

മീനങ്ങാടി ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിലേക്ക് താഴെ പറയുന്ന സാധനങ്ങൾ വിതരണം ചെയ്യുന്നതിലേക്ക് 
മുദ്രവച്ച കവറിൽ ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . കവറിനു പുറത്ത് ജനറൽ വിഭാഗത്തിലേക്ക് വിതരണം ചെയ്യുവന്നതിനുള്ള 
സാധനങ്ങൾ എന്ന തലവാചകം പ്രത്യേകം രേഖപ്പെടുത്തേണ്ടതാണ്. 

ടെണ്ടർ ഫോറത്തിന്റെ വില - - 450 
ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന തീയതിയും സമയവും 16 - 8 - 2011, 11 മണി. 
ടെണ്ടർ ലഭിക്കേണ്ട അവസാന തീയതിയും സമയവും 16 - 8- 2011, 1 മണി. 
ടെണ്ടർ തുറക്കുന്ന തീയതിയും സമയവും 16 - 8 - 2011, 3 മണി. 

ടെണ്ടർ ഫോമു കൾ മീന ങ്ങാടി ഗവൺമെന്റ് പോളി ടെ ക് നിക് കോളേജ് ഓഫീസിൽ നിന്നും പ്രവൃത്തി 
സമയങ്ങളിൽ - 450 നേരിട്ട് അടച്ചോ - 486 മണിയോർഡർ അയച്ചാൽ രജിസ്ട്രേഡ് തപാലിലോ കൈപ്പറ്റാവുന്നതാണ്. 
ടെണ്ടറിനൊപ്പം മൊത്തം സംഖ്യയുടെ 1 % നിരതദ്രവ്യമായും കേരള ഗവൺമെന്റിന്റെ - 100 വിലയുള്ള മുദ്രപ്പത്രത്തിൽ 
എഗ്രിമെന്റും സമർപ്പിക്കേണ്ടതാണ്. അപൂർണ്മവും വൈകികിട്ടിയതുമായ ടെണ്ടറുകൾ യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നത 
ല്ല . ഇനങ്ങളെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ ടെണ്ടർ ഫോമിനൊപ്പം നൽകുന്നതാണ്. 


Sl. 
| No . 


Name of Item 


Specifications 


Present Stock 
Quantity (No. ) 


Usable 

Quantity 
Quantity ( No. ) Required (Nos.) 


1 


Electronic Balance 


- 6 


Vernier Calliper 
Screw Guage 
Stop watch 
DOT matrix 


0.001gm . accuracy, Digital , 

with glass cabin 
10 cm. 
25mm. 
Analog mode 
Pin 24, Coloumn 136 CPS @ 10 , 
CPI- 300 , Port -Nos. One Parallel 
English , and Devanagari script 
in built.. 


11 


Government Polytechnic College , 
Meenangadi 


( Sd .) 
Principal. 


SHORT TENDER NOTICE 


LIST OF ITEMS 


No. D1/ 2021/2011. 


13th July 2011 . 


Quantity 


- 


Description 
1 . STRAP 2011 or Higher Suite 

Five Perpctual Standanc 
Licence with Hardware Lock 


Five Uncrs 


Government College of 
Engineering, Kannur. 


( Sd.) 
Principal. 


State Water Transport Department 

ലഘു ദർഘാസ് പരസ്യം 


Sealed tenders are invited for the supply of the 
following items to Government Engineering College , 
Kannur. 

The tender should be superscribed as No. D1/202/2011 
and addressed to the Principal, Government College of 
Engineering , P. O . Parassinikkadavu , Kannur -670 563. Last 
date of receipt of tender is 1 -9 - 2011 at 4 p . m . and the 
tender will be opened at 11 a . m . on 2 - 9 - 2011 in the 
presence of such of the tenderers or their authorized 
representatives who may be present at that time. Late 
tenders will not be accepted . 

Intending tenderers may on application to the 
Principal, Government College of Engineering , 
P . O . Parassinikkadavu , Kannur-670 563, obtain the 
requisite tender forms on which tenders should be 
submitted. Application for the tender forms should be 
accompanied by a cash remittance of ` 1,040 (inclusive of 
VAT) which is the price fixed for a form /set of forms and 
which is not refundable under any circumstances. The 
tender forms are not transferable. Sale of tender forms 
will be closed at 3 p . m . on 1 -9 - 2011. Cheques, Postage 
Stamps , D . D ., I. P. O . etc. will not be accepted towards 
the cost of forms nor will the forms be sent as per V . P. P. 
Duplicate forms, if required will be issued at - 520 ( VAT 
inclusive ). 

Those who want tender form by post should sent an 
additional amount of - 27 towards the postal charge . 
Tender forms will be issued only after the same has been 
published in the media . 

കണ്ണൂർ സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജിലെ സിവിൽ 
എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ കംപ്യൂട്ടർ ലാബിലേക്കാവശ്യമായ 
ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്നതിന് മുദ്രണം ചെയ്ത 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു. 

മുദ്രണം ചെയ്ത ദർഘാ സു കൾ പിൻ സി പ്പാൾ, 
ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ്, കണ്ണൂർ- 670 563 എന്ന 
വിലാസത്തിൽ 1- 9 - 2011- ന് വൈകുന്നേരം 4 മണിക്ക് മുമ്പായി 
ലഭിക്കേണ്ടതാണ്. നിശ്ചിത സമയത്തിനും തീയതിക്കു മകം 
ലഭിക്കുന്ന മുദ്രണം ചെയ്ത ദർ ഘാ സു കൾ 2 - 9 - 2011 
രാവി ലെ 11 മണിക്ക് ഹാജ രാ യിട്ടുള്ള അംഗീകത 
പ്രതിനിധികളുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ്. 

ദർഘാസ് ഫോറ ങ്ങ ൾ ആവ ശ്യ മു ള്ള വ്യക്തികൾ 
സ്ഥാപനങ്ങൾ പ്രിൻസിപ്പാൾ, ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് 
കോളേജ്, കണ്ണൂർ- 670 563 എന്ന വിലാസത്തിൽ - 1,040 ( വാറ്റ് 
ഉൾപ്പെടെ) അടച്ച് അപേക്ഷിച്ചാൽ ദർഘാസ് ഫോറങ്ങൾ ലഭി 
ക്കുന്നതാണ്. തനിപ്പകർപ്പ് ആവശ്യമുള്ളവർ - 520 ( വാറ്റ് 
ഉൾപ്പടെ) അടച്ച് കൈപ്പറ്റാവുന്നതാണ്. ദർഘാസ് ഫോറത്തിന്റെ 
വില ചെക്ക് ഡി . ഡി ., പോസ്റ്റേജ് സ്റ്റാമ്പ്, ഐ . പി . ഒ. എന്നിവ 
മുഖേന അടയ്ക്കാവുന്നതല്ല . വി . പി . പി . അനുവദനീയമല്ല. 
ദർഘാസ് ഫോറങ്ങൾ1- 9- 2011 വൈകുന്നേരം 3 മണിവരെ പണ 
മടച്ച് കൈപ്പറ്റാവുന്നതാണ്. 

ദർഘാസ് ഫോറങ്ങൾ തപാൽമാർഗ്ഗം ആവശ്യമുള്ളവർ 
- 27 തപാൽ ചാർജ്ജായി അധികം അയയ്ക്കേണ്ടതാണ്. 
മാദ്ധ്യമങ്ങളിൽ പരസ്യം പ്രസിദ്ധീകരിച്ചതിന്റെശേഷം മാത്രമേ 
ദർഘാസ് ഫോറം വിതരണം ചെയ്യുകയുള്ളൂ 


നമ്പർ സി6 - 7129 / 2011. 

2011 ജൂ ലൈ 2. 
സംസ്ഥാന ജലഗതാഗത വകുപ്പിലേയ്ക്ക് താഴെ പറയുന്ന 
ഇ നിങ്ങൾ സപ്ലെ ചെയ്യുന്നതിന് മുദ്രവച്ച ദർഘാസുകൾ 
ക്ഷണിച്ചുകൊളളുന്നു . 
- ദർഘാസ് നമ്പർ 24 / സി6 /2011-12. 

സപ്ലെ ചെയ്യേണ്ട സാ ധ ന ങ്ങ ൾ - ഇല ക് ടി ക്ക ൽ 
ഇനങ്ങൾ 24 വി ലൂക്കാ സ് റ്റി . വി . എസ്. സ്റ്റാർട്ടർ - 
ആൾട്ടർനേറ്റർ വയേഴ്സ്. 

അടങ്കൽ തുക - - 80,000. 
നിരതദ്രവ്യം -- - 800. 
ദർഘാസ് ഫോറത്തിന്റെ വില - 416 എസ്. റ്റി. ഉൾപ്പെടെ. 

ഫോറം വിൽ പ നയുടെ അ വ സാന തീയതിയും 
സമയവും-- 10 - 8 - 2011, 1 മണി. 

- ദർഘാസ് ലഭി ക്കേണ്ട അവസാന തീയതിയും 
സമയവും - 10 - 8- 2011, 3 മണി. 

- ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 10 - 8- 2011, 
3 . 15 മണി. 

- ദർഘാസ് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പ്രവൃത്തി 
ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണിവരെ ഈ ഓഫീസിൽ 
ലഭ്യമാണ്. ടെലഫോൺ നമ്പർ 0477 2252015. 

( 2 ) 
നമ്പർ സി1 -7372/ 2011. 

- 2011ജൂ ലൈ 14. 
- സംസ്ഥാന ജലഗതാഗത വകുപ്പിലേക്ക് താഴെ പറയുന്ന 
സാധനങ്ങൾ സപ്ലെ ചെയ്യുന്നതിന് മുദ്രവച്ച ദർഘാസുകൾ 
ക്ഷണിച്ചുകൊളളുന്നു . 

ദർഘാസ് നമ്പർ 28/ സി1/ 2011- 12. 
- സപ്ലെചെയ്യേണ്ട സാധനങ്ങൾ ലെയ്ലാന്റ് എൻജിൻ 
പെയർ പാർട്ടുകൾ- 4 ഇനങ്ങൾ 
അടങ്കൽ തുക - - 2,68,000 . 
നിരതദ്രവ്യം - 2,700 . 

ദർഘാസ് ഫോറത്തിന്റെ വില 520 ( നികുതി ഉൾപ്പെ 
ടെ ) 

ഫാറം വിൽ പ ന യുടെ അ വ സാന തീയതിയും 
സമയവും - 18 - 8 - 2011, 1 മണി. 

ദർ ഘാസ് ലഭി ക്കേണ്ട അ വ സാന തീയതിയും 
സമയവും - 18 - 8 - 2011, 3 മണി. 

- ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും - 18 - 8 - 2011, 
3 . 15 മണി. 

ദർഘാസ് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പ്രവർത്തി 
ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി വരെ ഈ ഓഫീസിൽ 
ലഭ്യമാണ്. ടെലഫോൺ നമ്പർ 0477 2252015. മുദ്രിതമല്ലാത്തതും 
താമസിച്ച് ലഭിക്കുന്നതുമായ ദർഘാസുകൾ നിരസിക്കുന്നതാണ്. 


സംസ്ഥാന ജലഗതാഗത 
വകുപ്പ് ഡയറക്റ്റേറ്റ്, 


( ഒപ്പ്) 
ഡയറക്ടർ. 


